Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


17 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 15 


18th September 2012 
2012 സെപ്റ്റംബർ 18 
27th Bhadra 1934 
1934 ഭാദം 27 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Forest Department 


TENDER NOTICE 


No. PCP1 -14780 / 2012 . 


3rd September 2012 . 


Sealed tenders are invited from reputed firms for the 
supply of Android Based Tablets - 25 Nos. for use in 
the Kerala Forest Department (KFD ). The equipment 
should conform to the technical standards and 
specifications detailed below . 

PAC Amount — About 10 lakh . 

Cost of tender form - 2 , 000 + VAT @ 5 % or the 
rate appplicable at that time. 


STORES PURCHASE 


Period of Supply — Within thirty days from the date 
of supply order. 

Mode of Payment— Within two weeks from the date 
of delivery. 

Place to be delivered — At Forest Headquarters , 
Thiruvananthapuram . 


പണം നൽകുന്ന രീതി വിതരണം ചെയ്ത തീയതി 
മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ. 

വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം - വിതരണത്തിനുള്ള 
ഉത്തരവിനൊപ്പം നൽകുന്നതായിരിക്കും. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമ യവും - ഈ ദർഘാസ് പരസ്യം സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച ദിവസം മുതൽ 15 -ാം ദിവസം ഉച്ചയ്ക്ക് 
ഒരു മണിവരെ. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- - ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് 
ലേ ല ക്കാ രു ടെയോ അ വരുടെ പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ. 


Last date and time for receipt of tender — Till 1 p .m . 
on the fifteenth day of publication of this tender notice in 
the Kerala Government Gazette (both days inclusive ). 

Date and time of opening of tender — at 3 p . m . on 
the last day of receipt in the presence of tenderers or 
their authorized representatives who may be present at 
that time. 


The number of equipment mentioned above is just 
approximate. The KFD will be at liberty to increase or 
decrease the number to be procured or may decide not to 
procure at all . Tender forms can be purchased from the 
office of the undersigned or a DD drawn in favour of the 
Additional Principal, Chief Conservator of Forests (FMIS ), 
Forest Headquarters, Vazhuthacadu , Thiruvananthapuram 
payable at Thiruvananthapuram shall be enclosed along 
with the tenders in case where tender forms are 
downloaded from the internet and used . 

The tender forms are not transferable . The tenders 
received late or in form other than in the prescribed 
tender form and without the cost of tender document and 
EMD are liable to be rejected . The prescribed tender form 
can be had from the office of the undersigned during 
office hours. If the day of opening tender happens to be 
a holiday, the tender will be opened on the next working day. 

The unit price of equipment and the rate for annual 
maintenance contract beyond the warranty period are to 
be quoted separately . 

For more details please visit : www. forest.kerala.gov.in 


-- മുകളിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം 
ഏകദേശം മാത്രമാണ്. ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും 
കുറയ്ക്കാനും അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാന 
മെടുക്കുന്നതിന് വനം വകുപ്പിന് അവകാശമുണ്ട്. ദർഘാസ് 
ഫോറം മേൽപ്പറഞ്ഞ വിലയൊടുക്കി പ്രവൃത്തി ദിവസങ്ങളിൽ 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
(എഫ്. എം . ഐ .എസ്.) - ന്റെ ഓഫീസിൽനിന്നും വാങ്ങാവുന്നതാണ്. 
ഇന്റർനെറ്റിൽനിന്നും ദർഘാസ് ഫോറം ഡൗൺ ലോഡ് 
ചെയ്യുന്ന പക്ഷം ദർഘാസിനോടൊപ്പം അഡീഷണൽ പ്രിൻസിപ്പൽ 
ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം . ഐ . എസ്.), ഫോറസ്റ്റ് 
ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതയ്ക്കാട്, തിരുവനന്തപുരംഎന്ന പേരിൽ 
എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കംചെയ്യേണ്ടതാണ്.) 
-- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയോ ഇ . എം . ഡി . യോ ഇല്ലാതെ ലഭിക്കുന്ന 
- ദർഘാസുകൾ എന്നിവ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എഫ്. എം . ഐ .എസ്.)- ന്റെ ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം അവധിയായി 
വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. 

ഓരോ ഉപകരണത്തിന്റെ വിലയും വാറണ്ടി സമയത്തിനും 
ശേഷമുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റ് തുകയും 
പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് www. forest.kerala . gov.in എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


SPECIFICATIONS 


- കേരള വനം വകു പ്പിലെ വിവിധ ഓഫീസുകളില 
ഉപയോ ഗ ത്തി നായി വിശ്വസ്ത സ്ഥാപ ന ങ്ങ ളിൽ നിന്നും 
ആൻഡ്രോയിഡ് ടാബുകൾ - 25 എണ്ണം വാങ്ങുന്നതിനായി 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എഫ്. എം . ഐ .എസ്.) ദർഘാസ് ക്ഷണിച്ചുകൊള്ളുന്നു . ഈ 
പര സ്യ ത്തി നോ ടൊപ്പം ഉള്ളടക്കം ചെയ്ത പട്ടിക യിൽ 
പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത യോഗ്യതകളുമുള്ള 
ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 


Operating System (OS) : Android 4. 0 (Ice Cream 

Sandwhich ) or better 
Display Size 

7 to 9 inches 
Display Technology : Capacitive touch screen or 

better 
Display Resolution : | 1024 x600 pixels or better 
Front Camera 

VGA or better 
Rear Camera 

: More than 2 .6 megapixels 

or better 
Video Recording : Yes 
GPS 

- : Yes 


ഉദ്ദേശിക്കുന്ന കരാറിന്റെ അടങ്കൽ തുക - 8 ലക്ഷം. 


ദർഘാസ് ഫോറത്തിന്റെ വില - 2,000 + VAT @ 5 % 
അല്ലെങ്കിൽ ആ സമയത്തെ നിരക്ക്. 


വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 
ഉത്തരവ് കിട്ടി മുപ്പത് ദിവസത്തിനകം. 


STORES PURCHASE 


: 
: 
: 
: 
: 


Internal Memory 
Dimensions 
Weight 

G 
Wi- Fi 
Bluetooth 
USB 
Battery 
Battery life 
Pouch 
Warranty and AMC 


16 GB or 32 GB or more 
Less than 195 x 120 x 12 mm 
350 gm and lesser 
Yes 
Yes 
BT 3.0 
USB 2.0 
4000 mAh or better 
15 hours or more 
Yes 
Warranty for three years 

and additional quote for 
two years of AMC 
thereafter 


: 
: 
: 
: 


Forest Headquarters, 
Vazhuthacaud , 
Thiruvananthapuram . 


(Sd .) 
Additional Principal Chief 
Conservator of Forests ( FMIS ) 

(For and on behalf of the 

Governor of Kerala ). 


